. 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 12 - 14 


- 
കേGOVERNN 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


Vol. LVII 
വാല്യം 57 


15th May 2012 
2012 മേയ് 15 


തിരുവനന്തപുരം, ചൊവ്വ 


No. | 20 


25th Vaisakha 1934 
1934 വൈശാഖം 25 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ALAPPUZHA DISTRICT 


ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
നമ്പർ FVA -48/ 12 / D . 

2012 ഏപ്രിൽ 23. 
വിഷയം. - ഫെയർവാല്യൂ നിർണ്ണയിക്കുന്നതിലേക്കായി. 
സൂചന. - 1. മാ വേ ലി ക്കര താലൂ ക്കിൽ താമ ര ക്കുളം 

വില്ലേജിൽ ഇരപ്പൻപാറ മുറിയിൽ സതീഭവനം 

വീട്ടിൽ ഓമ ന ക്കുട്ടന്റെ 25-2- 2012 - ലെ അപേക്ഷ . 
2. മാവേലിക്കര തഹശീൽദാരുടെ 10 - 4 -2012 - ലെ 

| B2/ 7570 /2012 നമ്പർ റിപ്പോർട്ട്. 
ശീ . ഓമ ന ക്കുട്ടൻ തന്റെ പേരിലുള്ള മാവേലിക്കര 
താലൂ ക്കിൽ താമ ര ക്കുളം വില്ലേ ജിൽ ബ്ലോക്ക് 18 - ൽ 
Resy : 428 / 2 / 3 - ൽ 04 . 05 Ares വസ്തു വിന് ന്യായ വില 
രജിസ്റ്ററിൽ വില നിശ്ചയിച്ചിട്ടില്ലാത്തതായി സൂചന (1) പ്രകാരം 
അപേക്ഷ സമർപ്പിച്ചിരുന്നു . 

- തുടർന്നുള്ളമാവേലിക്കര തഹശീൽദാരുടെ സൂചന ( 2 ) 
റിപ്പോർട്ടിൽ ടി വസ്ത താമരക്കുളം വില്ലേജിൽ ബ്ലോക്ക് 18 - ൽ 
Re- sy . 428 - ൽ 89.95 Ares നിന്നും സബ് ഡിവിഷൻ ചെയ്ത 
വന്ന Re-sy. 428/2 / 3 - ൽ 04.05 Ares വസ്ത 9009 തണ്ടപ്പേരും 
( പകാ രം അപേക്ഷ കക്ഷിയുടെ പേരിലും കൈ വ ശ 
ത്തിലുമുള്ളതാണെന്നും Re - sy. 428 - ൽ നിന്നും പതിച്ചു കിട്ടിയ 


Re- sy. 428/2 /3 എന്നതിനെ ന്യായ വില രജിസ്റ്ററിൽ ചേർത്തി 
ട്ടില്ലെന്നും ആയതിനെ Residential plot with NH/PWD Road 
Access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി - 1,50 ,000 ( ഒരു ലക്ഷ 
ത്തി അൻപതിനായിരം രൂപ) ന്യായവിലയായി ചേർത്ത് ന്യായ 
വില രേഖകളിൽ ഉൾപ്പെടുത്താമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു . 

ശ്രീ . ഓമനക്കുട്ടനെ വിചാരണ നടത്തിയതിലും സൂചന 
- ( 2) റിപ്പോർട്ടും മഹസറും സൂചന ( 1) അപേക്ഷ പരിശോധി 
ച്ച തിലും ടി വസ് തു വിന് ആർ ഒന്നിന് - 1,50 , 000 
( ഒരു ലക്ഷത്തിഅൻപതിനായിരം രൂപ ) നിശ്ചയിക്കു ന്നത് 
ന്യായയുക്തമാണെന്ന് കാണുന്നു . 

ഈ സാഹ ച ര്യ ത്തിൽ മാവേ ലി ക്കര താലൂക്കിൽ 
താമ ര ക്കുളം വില്ലേജിൽ ബ്ലോക്ക് 18 - ൽ Re- sy. 428/ 2 / 3 
എന്നതിനെ "Residential plot with NH/PWD Road Access " 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി - 1,50,000 ( ഒരു ലക്ഷത്തി 
അൻപതിനായിരം രൂപ ) ന്യായവിലയായി നിശ്ചയിച്ച് ന്യായവില 
രജിസ്റ്ററിൽ പുതുതായി ചേർക്കാൻ ഇതിനാൽ ഉത്തരവാകുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


